Reg . No . രജി. നമ്പർ 
KL / TV ( N )/12 / 2009- 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കേരള 


ാർ 


രള സർ 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


4th October 2011 
2011 ഒക്ടോബർ 4 


No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


12th Aswina 1933 
1933 ആശ്വിനം 12 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ 21 - 2703 / 2011/ ഇഇ. 


2011 സെപ്റ്റംബർ 14. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
കൊല്ലം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറഞ്ഞിട്ടുള്ള അവകാശം നൽകുന്നതിനായി മുദ്രവച്ച കവറിൽ 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസിൽ വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന തുകയ്ക്ക് പ്രസ്തുത 
വ്യക്തിയുടെ പേരിൽ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് 
എഞ്ചിനീയറുടെ അംഗീകാരത്തിന് വിധേയമായി അവകാശം 
ഉറപ്പിച്ച് നൽകുന്നതാണ്. 


ദർഘാസ് പ്രമാണങ്ങളും വിശദവിവരങ്ങളും ഹാർബർ 
എഞ്ചിനീയറിംഗ് കൊല്ലം ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 1 - 10 - 2011 മുതൽ 
13 - 10 -2011 ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കമൊടുക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് പ്രമാണങ്ങൾ 13- 10- 2011 വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേ ദിവസം 
3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ സന്നിഹിതരായിട്ടുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കു 
ന്നതാണ്. ദർഘാസ് ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസ് 
സ്വീക രിക്കു ന്നതും പരിശോധിക്കുന്നതുമാ ണ്. ദർഘാസ് 
പമാ ണ ത്തോടൊപ്പം നിരതദ്രവ്യവും ഡിമാന്റ് ഡാഫ്റ്റ്/ 
സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് രൂപത്തിൽ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്നതും - 100 - ന്റെ 
മുദ്രപത്രത്തിലുള്ള പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. നിശ്ചിത തുകയ്ക്കുള്ളനിരതദ്രവ്യവും പ്രാഥമിക 
ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തല്ല . ദർഘാസ് സമർപ്പിക്കുന്ന ആളുടെ പേര്, മേൽവിലാസം 
എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളും ദർഘാസിനോടൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും- 8/2011 - 12 / ഇഇ 
തീയതി 14 - 9 - 201 - നീണ്ടകര മത്സ്യബന്ധന തുറമുഖത്തിന്റെ 
നീണ്ടകര ഭാഗത്ത് ലോക്കർ റൂമിന് സമീപമുള്ള ഡംപിംഗ് 
യാർഡിൽ ഡ്രഡ്ജ്ചെയ്തു സൂക്ഷിച്ചിരിക്കുന്ന ഏകദേശം 5500 
ഘനമീറ്റർ കടൽ മണ്ണ് വില നൽകി സ്വന്തം ചെലവിൽ 
ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശാനുസരണം നീക്കം ചെയ്തുകൊണ്ടു 
പോകുന്നതിനുള്ള അവകാശം. 


നിരതദ്രവ്യം - 


7, 000 + വാറ്റ് (4 % ) 


ദർഘാസ് പ്രമാണത്തിന്റെ വില - 600 + വാറ്റ് (4 % ) 


4th OCT. 2011 ] 


MARINE DEPARTMENT 


154 


സ 


- ദർഘാസുകൾ പരിശോധിച്ച് ഡിപ്പാർട്ട് മെന്റിന് 7. കൊണ്ടുപോകുന്ന മണ്ണിന്റെ അളവ്, ലോറി നമ്പർ, 
ബോദ്ധ്യപ്പെടുന്നപക്ഷം ഘനമീറ്ററിന് ഏറ്റവും കൂടുതൽ തുക 

സമയം, തീയതി, കൊണ്ടുപോകുന്ന റൂട്ട് എന്നിവ 
രേഖപ്പെടുത്തിയ ദർഘാസ് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് 

രേഖപ്പെടുത്തി ഡിപ്പാർട്ടുമെന്റ് ഉദ്യോഗസ്ഥർ സീൽവച്ച് 
ലഭിച്ചാലുടൻ വാഗ്ദാനം ചെയ്ത മൊത്തം തുകയുടെ 5 % 

ഒപ്പിട്ട പാസ്സുകൾ കൈപ്പറ്റിയശേഷം മാത്രമേ ഓരോ 
സെക്യൂരിറ്റിയായി (ട്രഷറി സേവിംഗ്സ്/ പോസ്റ്റ് ഓഫീസ് 

ലോഡ് മണ്ണും നീക്കം ചെയ്യുവാൻ പാടുള്ളൂ. 
സേവിംഗ്സ് രൂപത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ പണയപ്പെടുത്തി - 100 - ന്റെ മുദ്രപത ത്തി ൽ - 8. ആവശ്യമായ രേഖകളില്ലാതെ മണ്ണ് കടത്തിക്കൊണ്ട് 
ഉടമ്പടി വയ്ക്കേണ്ടതാണ്. രേഖപ്പെടുത്തിയ തുകയും അതിന്റെ 

പോകുവാൻ പാടില്ല . 
വിൽപ്പന നികുതിയും ഉൾപ്പെടെയുള്ള തുക മുഴുവനായി 

--ഓരോ ദിവസവും എത്ര ലോറി മണ്ണ് എടുത്തുകൊണ്ട് 
മുൻകൂർ ഈ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

പോകുമെന്ന് മുൻകൂട്ടി അറിയിച്ച് ആയതിനുളള പാസ്സ്, 
പണം കെട്ടിവയ്ക്കാതെയോ മറ്റേതെങ്കിലും തരത്തിൽ വീഴ്ച 

ലോറി നമ്പർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരിൽ നിന്നും 
വരുത്തുകയോ ചെയ്താൽ പ്രവർത്തിപുനഃക്രമീകരിക്കുന്നതും 
ആയതിൽ നിന്നുണ്ടാകുന്ന സകല നഷ്ടങ്ങളും ടിയാനിൽ 

കൈപ്പറ്റേണ്ടതാണ്. 
നിന്നും റവന്യൂ റിക്കവറി നടപടി മുഖേന ഈടാക്കുന്നതുമാണ്. - 10 . ഡിപ്പാർട്ടുമെന്റ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന 
ഡം പിംഗ് യാർഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിനു 

സ്ഥലത്തുനിന്നും നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രമേ 
മു ൻ പാ യി ഡിപ്പാർട്ട് മെന്റ് ഉദ്യോഗസ്ഥർ ലവൽ സ് 

മണ്ണ് നീക്കം ചെയ്യാൻ പാടുളളു . 
എടുത്തതിനുശേഷം അവരുടെ നിർദ്ദേശപ്രകാരമുള്ള മണ്ണ് 
മാത്രമേ നീക്കം ചെയ്യുവാൻ പാടുള്ളൂ. എന്നാൽ ഉടമ്പടി വച്ച് 

- 11. നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്ന അത്രയും തന്നെ 
പരമാവധി 3 മാസത്തിനകം മണ്ണ് പൂർണ്ണമായും നീക്കം 

അളവ് നീക്കം ചെയ്യേണ്ടതും ആയതിന് വീഴ്ച ച 
ചെയ്യേണ്ടതാണ്. 

വ രു ത്തി യ ാ ൽ നി യ മ ാ ന പ സ ത ത ന ട പ ടി 
ദർഘാ സ് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 

സ്വീകരിക്കുന്നതുമാണ്. 
ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ സ്ഥലം 12 . ദ ർ ഘാസിൽ കാണിച്ചിരിക്കു ന്ന അളവിന്റെ 
സന്ദർശിച്ച് ഡഡ്ജ് ചെയ്ത മണ്ണിന്റെ അളവും ലഭ്യതയും 

വ്യതിയാനത്തിന് യാതൊരുവിധ അവകാശവാദവും 
മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദർഘാസ് സ്ഥിരപ്പെടുത്തിയ 

ഉന്നയിക്കാൻ പാടില്ലാത്തതാകുന്നു. 
ശേ ഷം ഇതു സംബന്ധിച്ച് യാതൊരു പരാതിയും 
സ്വീകരിക്കുന്നതല്ല. യാതൊരു കാരണവും കാണിക്കാതെ 

13 . മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഡിപ്പാർട്ടുമെന്റ് 
ദർ ഘാസുകൾ നിരസിക്കുന്നതിനുളള അവകാശം 

വസ്തുവകകൾക്ക് കേട് വരുത്താൻ പാടില്ലാത്തതും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷ്പിതമാണ്. ദർഘാസ് അവയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുമാണ്. 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . ഈ ദർഘാസ് 

സെറ്റിൽ ഇപ്പോൾ നിലവിലുളള സ്ട്രക്ച്ചറുകൾക്ക് 
കേരള സർക്കാരിന്റെ നിലവിലുള്ള ദർഘാസ് നിയമങ്ങൾക്കും 

എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകുന്നപക്ഷം 
ഈ നോട്ടീസ് പ്രകാരം നൽകിയിട്ടുള്ള നിബന്ധനകൾക്കും 
വിധേയമായിരിക്കും. ദർഘാസ് പ്രമാണത്തിന്റെ വില മടക്കി 

കരാറുകാരൻ തന്റെ സ്വന്തം ചെലവിൽ തകരാർ 

തീർക്കേണ്ടതാണ്. 
നൽകുന്നതല്ല. 
നിബന്ധനകൾ 

സൈറ്റിൽ അംഗീകൃത ഏജന്റിനെ നിയമിക്കേണ്ടതും 

ഏജന്റിന്റെ പൂർണ്ണവിവരങ്ങൾ, ഒപ്പ് ഇവ ഉൾപ്പെടെ 
1. കരാറുകാരൻ മണ്ണിന് വില നൽകി തന്റെ സ്വന്തം 

രേഖാമൂലം അറിയിക്കേണ്ടതുമാണ്. ഏജന്റിന്റെ 
ചെലവിലും ഉത്തരവാദിത്വത്തിലും മേൽപ്പറഞ്ഞ മണ്ണ് 

കരാറുകാരന്റെ സാന്നിദ്ധ്യത്തിൽ മാത്രമേ മണ്ണ് 
നീക്കം ചെയ്യേണ്ടതാണ്. 

എടുക്കുവാൻ പാടുളളൂ . 
ഡിപ്പാർട്ടുമെന്റ് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തിന് 
പുറത്തു നിന്നോ/ അനുവദിച്ചിരിക്കു ന്ന ല വലിൽ 

16. ഡിപ്പാർട്ടുമെന്റ് ഉദ്യോഗസ്ഥന്റെ സാന്നിദ്ധ്യത്തിലും 
കൂടുതലോ മണ്ണ് നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. 

അനുമതിയോടുംകൂടി മാത്രമേ മണ്ണ് കൊണ്ടുപോകാൻ 

പാടുള്ളൂ. 
3. മണ്ണ് നീക്കം ചെയ്യുന്നതിന് സർക്കാരിൽ നൽകേണ്ട 

റോയൽറ്റി, മറ്റ് തീരുവകൾ, നികുതികൾ എന്നിവ - 17. ഡിപ്പാർട്ടുമെന്ററിന് നൽകാനുദ്ദേശിക്കുന്ന വില ഒരു 
അതാതിന്റെ നിരക്കിൽ കരാറുകാരൻ തന്നെ ക്യുബിക് മീറ്ററിന് എത്ര രൂപ എന്ന് ദർഘാസിൽ 
ഒടുക്കേണ്ടതാണ്. 

രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിനുപുറമെ കാലാകാലങ്ങളിൽ 
രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ 

സർക്കാർ നിശ്ചയിക്കുന്ന നികുതി ഒടുക്കാനും 
മാത്രമേ മണ്ണ് നീക്കം ചെയ്യാൻ പാടുളളു . 

കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
5. ഞായറാഴ്ച ഉൾപ്പെടെ അവധി ദിവസങ്ങളിൽ മണ്ണ് 

- ദർഘാസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അളവിൽ മണ്ണ് 
നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. 

കുറച്ചു മാത്രമേ എടുക്കാനുളളുവെങ്കിലും ആയതിന് 

കരാറുകാരന് മാവകാശങ്ങൾ ഒന്നുംഉണ്ടായിരിക്കുന്നതല്ല. 
- നിർദ്ദിഷ്ട സ്ഥലത്ത് ഡിപ്പാർട്ടുമെന്റ് ഉദ്യോഗസ്ഥരുടെ 
സാന്നിദ്ധ്യത്തിൽ ല വൽസ് മുഖേന അളന്ന് 

എന്നാൽ ദർഘാസിൽ കാണിച്ചിരിക്കുന്ന അളവിലും 25 % 
തിട്ടപ്പെടുത്തിയ ശേഷം മാത്രം മണ്ണ് നീക്കം 

കൂടുതൽ മണ്ണടുക്കുന്നതിന് ഡിപ്പാർട്ടുമെന്റ് 
ചെയ്യേണ്ടതാണ്. 

നിർദ്ദേശിച്ചാൽ കരാറുകാരൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. 


15 . 


18 . 


4th OCT . 2011] 


MARINE DEPARTMENT 


155 


19 . മണ്ണ് നീക്കം ചെയ്യുമ്പോൾ സൈറ്റിൽ| വഴിയിൽ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഏകദേശ 

പശ്നങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകുന്നപക്ഷം അ വ അടങ്കൽ തുകയും - 01 / HED /EEM/ 2011 - 12 - പൊന്നാനി 
കരാറുകാരൻ അവരുടെ സ്വന്തം ചെലവിലും 

- മൽസ്യബന്ധന തുറമുഖത്ത് ബക്ക് വാട്ടറിലേക്കുളള 
ഉത്തരവാദിത്വത്തിലും പരിഹരിക്കേണ്ടതാണ്. 

അ ( പാച്ച് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ 

15 ലക്ഷം 
20. നീണ്ടകര ഫിഷിംഗ് ഹാർബറിൽ ജോലി ചെയ്യുന്ന 171 

നിരതദ്രവ്യം - - 37,500. 
അവിദഗ്ധ തൊഴിലാളികളുടെ ഒരു ലിസ്റ്റ് ജില്ലാ കളക്ടർ 
അംഗീകരിച്ചിട്ടുണ്ട്. പ്രവൃത്തിക്കാവശ്യമായ 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 2,300 + വാറ്റ്. 
തൊഴിലാളികളെ ഈ ലിസ്റ്റിൽ നിന്നും കൂടി ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 10 - 10 - 2011 
ഉൾപ്പെടുത്തേണ്ടതാണ്. ടി ലിസ്റ്റ് ഹാർബർ - മുതൽ 12 - 10 - 2011 ഉച്ചയ്ക്ക് 12 മണിവരെ. 
എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ നീണ്ടകരയുടെ 

ദർ ഘാസ് ( പമാണങ്ങൾ ലഭിക്കേണ്ട അവസാന 
കൈ വശം പരിശോധനയ്ക്ക് ലഭ്യമാണ്. ടി തീയതിയും സമയവും 12 - 10-2011 - ന് വൈകിട്ട് 3 മണിവരെ. 
തൊഴിലാളികൾക്ക് നൽകുന്ന വേതനവുമായി ബന്ധപ്പെട്ട് 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 12-10 -2011- ന് 
യാതൊരു വിധ അവകാശ വാദവും കരാറുകാരൻ 

വൈകിട്ട് 3.30 മണി. 
ഉന്നയിക്കുവാൻ പാടുള്ളതല്ല. 

കരാറുകാരന്റെ ക്ലാസ് " സി . 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

പ്രവൃത്തിയുടെ കാലാവധി 3 മാസം. 
കാര്യാലയം, 

( ഒപ്പ്) 

ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്തു 
ഹാർബർ എഞ്ചിനീയറിംഗ് 

എക്സിക്യൂട്ടീവ് വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
ഡിവിഷൻ, ആശ്രാമം , കൊല്ലം. 

എഞ്ചിനീയർ. വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 

ദർഘാസ് റദുചെയ്യു വാനോ മാറ്റി വ യ വാനോ ഉള്ള 

അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 
ദർഘാസ് പരസ്യം 

മാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള 

കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 
നമ്പർ ഡി1- 1345 / 2011/ ഇഇ . 

2011 സെപ്റ്റംബർ 14 . 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 

കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, മലപ്പുറം, പൊന്നാനി 

ഹാർബർ എഞ്ചിനീയറിംഗ് 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽ 

ഡിവിഷൻ, മലപ്പുറം, 

- ( ഒപ്പ്) 
നിന്നും മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പൊന്നാനി. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


